Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


- 
കേശ 
GOVERNM 


ക 


രള സർക്ക 
NMENT OF 


ർക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 നവംബർ 12 
12th November 2019 

1195 തുലാം 26 
26th Thulam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 കാർത്തികം 21 
21st Karthika 1941 


PART III 


Commissionerate of Land Revenue 


10192 


KERALA GAZETTE 


[PART III 


IEDULE 


കമ 
നമ്പർ 


| Sl. 
No . 


ഭാര്യ 


അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
പേര് 

ബന്ധം 
കുഞ്ഞിലക്ഷ്മി 
നേഹ 

മകൾ 
സുഹ 
രൻഹ 


Son 


- 


41 


2 


Name of the 

Relationship Age 
legal heirs 

with the deceased 
Sakir Hussain 
Fathimathul Zohara Daughter 
Abdul Kalam 

Son 
Shah Kuttiyil Faizal 
5 Saira Banu 

Daughter 
6 Arifa Changaran Chola Second Wife 
Taluk Office, 

( Sd.) 
Tirurangadi. 

Tahsildar. 


Ponnani Taluk 


പരസ്യം 

- (1) 
നമ്പർ ഡി1 - 5129 /2019. 

2019 ആഗസ്റ്റ് 31. 
-- പൊന്നാനി താലൂക്കിൽ പൊന്നാനി നഗരം വില്ലേജിൽ 
സിദ്ധീഖ്, കെ . s/ o മൊയ്തു , കപ്പൂരിന്റെ ഹൗസ്, 
പുതു പൊന്നാനി, പി . ഒ . പൊന്നാനി സൗത്ത് എന്നയാൾ 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമാണെന്നും കാണിച്ച് പരേതന്റെ മകൻ മുസ്തഫ, കെ . 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ പൊന്നാനി നഗരം 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ സിദ്ധീഖ്, കെ . 
s / o മൊയ്തു , കപ്പൂ രിന്റെ ഹൗസ്, പുതു പൊ ന്നാനി, 
പി . ഒ . പൊന്നാനി സൗത്ത്എന്നയാൾ 18 - 2 - 2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
6 ( ആറ്) പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അന ന്ത രാവകാശ സാക്ഷ്യ പത്രം അനുവദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം പൊന്നാനി തഹശീൽദാർമുൻപാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 

(3) 
നമ്പർ ഡി1- 5279 / 2019. 

2019 സെപ്റ്റംബർ 5. 
- പൊന്നാനി താലൂക്കിൽ ആലം കോട് വില്ലേജിൽ 
ആലംകോട് അംശം, പെരു മുക്ക് ദേശത്ത് പിയം വദ w / o 
ഭാസ്കരൻ, കെ . പി., അരിക്കത്ത് ഹൗസ്, പി. ഒ . നന്നംമുക്ക്, 
ചങ്ങരംകുളം എന്നിവർ മരിച്ചു പോയെന്നും പരേതയുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് 
പരേതയുടെ മകൾ ശിൽപ , എ . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ആലംകോട് വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
പിയം വദ w / o ഭാസ്ക രൻ, കെ . പി . , അരിക്കത്ത് ഹൗസ്, 
പി. ഒ . നന്നംമുക്ക്, ചങ്ങരംകുളം എന്നവർ 13 - 1- 2014 -ാം തീയതി 
മരിച്ചു പോ യെന്നും പരേ തയുടെ അവകാശികളാ യി 
താഴെ പറയുന്ന 2 (രണ്ട്) പേർ മാത്രമാണു ള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


| കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


- 


33 


റഹ്മത്ത് 


ഭാസ്കരൻ, കെ . പി . 

ഭർത്താവ് - 79 
- 2 ശിൽപ , എ . 

മകൾ 
- മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അന ന്ത രാവകാശ സാക്ഷ്യ പത്രം അനുവദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം പൊന്നാനി തഹശീൽദാർ മുൻപാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽമാർഗ്ഗമായോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


23 


3 


5 


കുൽസു 

ഭാര്യ 

മകൾ 
ഫാത്തിമ്മ 
മുസ്തഫ, കെ . 

മകൻ 
ആയിഷാബി, കെ . 

മകൾ 
തസ്ലീന , കെ . 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സാക്ഷ്യപത്രം അനുവദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാ മൂലം പൊന്നാനി തഹശീൽദാർ മുൻപാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പർ ഡി1 -5768 / 2019 . 

2019 സെപ്റ്റംബർ 3. 
പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിൽ കുമാരൻ, പി . 
s/o ഭാസ്കരൻ, പൊല്ലത്ത് വീട്, കാടഞ്ചേരി, പി . ഒ . കാലടി 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ മാണെന്നും കാണിച്ച് പരേതന്റെ 
ഭാര്യ കു ഞ്ഞി ലക്ഷ് മി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
കാലടി വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
കു മാ രൻ, പി . s/ o ഭാസ്ക്കരൻ, പൊയ്ലത്ത് വീട്, 
കാടഞ്ചേരി, പി. ഒ . കാലടി എന്നയാൾ 7 - 2 - 2018 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല്) പേർ മാത്ര മാണു ള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


| ( 4 ) 
നമ്പർ ഡി1- 5407 / 2019. 

2019 സെപ്റ്റംബർ 5. 
- പൊന്നാനി താലൂ ക്കിൽ വെളിയങ്കോട് വില്ലേ ജിൽ 
ബഷീറ ഫത്താഹുള്ള w / o ഫത്താ ഹു ള്ള , അയിനിക്കൽ 
ഹൗസ്, പി . ഒ. വെളിയങ്കോട് എന്നവർ മരിച്ചുപോയെന്നും 
പരേതയുടെഅനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും 
കാണിച്ച്പരേതയുടെ മകൻ നിയാസ് നാക്കോലക്കൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ വെളിയങ്കോട് വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയ തിൽ ബഷീറ ഫത്താഹുള്ള w / o 
ഫത്താഹു ള്ള , അയിനിക്കൽ ഹൗസ്, പി . ഒ . വെളിയങ്കോട് 
എന്നവർ 29 - 1- 2010 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 4 ( നാല്) പേർ മാത്രമാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ 

അവകാശികളുടെ പരേതയുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
മുഹമ്മദ് കാസിം, എൻ. 

മകൻ 
നിസാർ, എൻ. 
ജലാലു , എൻ. 
- നിയാസ്, എൻ. 


122 


12th Nov. 2019] 


COMMISSIONERATE OF LAND REVENUE 


10193 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്ത രാവകാശ സാക്ഷ്യ പത്രം അനുവദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം പൊന്നാനി തഹശീൽദാർമുൻപാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


( 5) 


നമ്പർ ഡി1 - 5550 / 2019 . 

2019 സെപ്റ്റംബർ 4. 
പൊന്നാനി താലൂക്കിൽ കാലടി വില്ലേജിൽ 
പി . കെ . ഗോപാ ല ക്കുറുപ്പ് s / o നാരാ യ ണൻ നമ്പ്യാർ, 
പാക്കത്ത് കളരിക്കൽ ഹൗസ്, പി . ഒ. കാടഞ്ചേരി, കാലടി 
എന്നയാൾ മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
ലക്ഷ്മി ക്കുട്ടി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ കാലടി 
വില്ലേജാഫീ സർ വഴി അ ന്വേ ഷണം നട ത്തി യ തിൽ 
പി . കെ . ഗോപാ ല ക്കു റുപ്പ് s / o നാരാ യ ണൻ നമ്പ്യാർ, 
പാക്കത്ത് കളരിക്കൽ ഹൗസ്, പി . ഒ . കാടഞ്ചേരി, കാലടി 
എന്നയാൾ 26- 5 - 2018 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 3 ( 

മൂന്ന്) പേർ മാത്രമാണു 
ള്ളതെന്നും അറിവായിരിക്കുന്നു. 
കമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
ലക്ഷ്മിക്കുട്ടി 
ഷീജ, പി . 

മകൾ 
ഹരിദാസ്, പി . 

മകൻ 


It is proposed to issue a legal heirship certificate 
as per the application of the petitioner and that objections 
if any against the issue of the said legal heirship certificate 
should be filed in person before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 
in the Kerala Govt. Gazette. Objections sent by post or 
filed after the stipulated time will not be considered . 

( 7) 
Ref.D1- 5810 /2019 . 

- 3rd September 2019. 
Notice is hereby given to all whom it may concern 
that Fathima, N . w /o Samjeer Ambalath Veettil , Ambalath 
Veettil House , Kanhiramukku , Maranchery Village, Ponnani 
Taluk , Malappuram District, Kerala State has filed an 
application to this office for the issue of a legal heirship 
certificate in respect of Samjeer Ambalath Veettil 
Abdullakutty, Pallakalathil s/ o Abdullakutty, Ambalath 
Veettil House, Kanhiramukku , Maranchery Village , Ponnani 
Taluk , Malappuram District, Kerala State who expired on 
5 - 6 - 2019 . On enquiry it has been revealed that the 
undermentioned 3 (three) members are legal heirs of the 
deceased Samjeer Ambalath Veettil Abdullakutty 
Pallakalathil. 


ഭാര്യ 


SCHEDULE 


Si. 
No. 


Name of the legal 

heirs 
Fathima , N . 


Relationship with Age 
the deceased 

Wife - 34 


2 


Rifa Binshil, A . V . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്ത രാവകാശ സാക്ഷ്യ പത്രം അനുവദി 
ക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം പൊന്നാനി തഹശീൽദാർമുൻപാകെ നേരിൽ 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


Daughter 

Son - 


3 


Mohamed Shibil , A . V . 


2 


( 6 ) 


It is proposed to issue a legal heirship certificate 
as per the application of the petitioner and that objections, 
if any against the issue of the said legal heirship certificate 
should be filed in person before the Tahsildar, Ponnani 
within 30 days from the date of publication of this notice 
in the Kerala Govt. Gazette . Objections sent by post or 
filed after the stipulated time will not be considered . 


Ref.D1- 5551 / 2019 . 

5th September 2019 . 
Notice is hereby given to all whom it may concern 
that Swarna Ravindran w /o Ravindran , Kappur Madekattu 
Valappil House , P. O . Mudur, Vattamkulam Village , Ponnani 
Taluk, Malappuram District, Kerala State has filed an 
application to this office for the issue of a legal heirship 
certificate in respect of Ravindran , Kappur Madekattu 
- Valappil House, Vattamkulam, Vattamkulam Village , Ponnani 

Taluk , Malappuram District, Kerala State who expired on 
26 - 12 - 2006 . On enquiry it has been revealed that the 
undermentioned 4 ( four ) members are legal heirs of the 
deceased Ravindran . 


Taluk Office, 
Ponnani. 


| (Sd .) 
Tahsildar. 


തിരുത്തൽ പരസ്യം 


SCHEDULE 


Sl. 
No. 


Name of the legal Relationship with Age 
heirs 

the deceased 
Swarna Ravindran Nair 

Wife 
Binoy Ravindran Nair 
Manisha Ravindran Nair Daughter 
| Seethalakshmi Amma , K . M. Mother 


- നമ്പർ ഡി1 - 2798 / 2019 . 

2019 സെപ്റ്റംബർ 3. 
- 23 - 7 -2019 - ലെ 30 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റ് 
( വാല്യം VIII, ഭാഗം III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 6752- ൽ കമനമ്പർ (3 ) ആയി 
പസിദ്ധപ്പെടു ത്തി വന്നിട്ടുള്ള പരസ്യ ത്തിൽ പരേതന്റെ 
അവകാശികളിൽ ക്രമനമ്പർ 3 ആയി ചേർത്തിട്ടുള്ള മകൾ ഉഷ 
എന്ന വരുടെ വയസ് " 52 എന്നതിനു പകരം " 54 എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ്. 


Son 


3 


താലൂക്കാഫീസ്, 
പൊന്നാനി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


123 


